| Reg. No . രജി. നമ്പർ 
KL/ TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


25th January 2011 
2011 ജനുവരി 25 
5th Magha 1932 
- 1932 മാഘം 5 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Education Department 


നോട്ടിഫിക്കേഷൻ 


നോട്ടിഫിക്കേഷൻ 


നമ്പർ ഇ . എക്സസ്./ എച്ച്. 3/ 27934 / 2009/ സി. ജി. ഇ . 

2011 ജനുവരി 5. 


2 0 - 10 - 2009 - ലെ കേരള ഗസറ്റ് നമ്പർ 41- ലെ 
വിജ്ഞാപനപ്രകാരം ഗ്രൂപ്പ് ഡിപ്ലോമ ഇൻ ഡായിംഗ് 
സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായി ചുവടെ പറയുന്ന 
വിദ്യാർത്ഥി അർഹത നേടിയിട്ടുണ്ട്. 

ജോൺസൺ, ടി . വൈ . ഗ്രൂപ്പ് ഡിപ്ലോമ ഇൻ ഡ്രോയിംഗ്. 
ഫീഹാന്റ് ഔട്ട്ലൈൻ ആന്റ് മോഡൽ ഡായിംഗ് 
- രജിസ്റ്റർ നമ്പർ 404 / 1997 ഹയർ സെക്കന്റ് ക്ലാസ്സ്. 
ജിയോമെട്രിക്കൽ ഡായിംഗ് രജിസ്റ്റർ നമ്പർ 404 /1997 

ഹയർ സെക്കന്റ് ക്ലാസ്സ്. 
ഡിസൈൻ രജിസ്റ്റർ നമ്പർ 404 / 1997 

ഹയർ സെക്കന്റ് ക്ലാസ്സ്. 
പെയിന്റിംഗ്- രജിസ്റ്റർ നമ്പർ 404/ 1997 

ഹയർ സെക്കന്റ് ക്ലാസ്സ്. 


- ( 1) 
നമ്പർ റ്റി. എക്സ് . 3/ 46 / 2011. 

2011 ജനുവരി 6. 
- സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 1978 ജൂല 
മാസത്തിൽ നടത്തിയ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ളോമ 
പരീക്ഷയിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക്ക് 
കോളേജിൽ നിന്നും 6209 രജിസ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശീ മാ ൻ ധ ന പാലൻ, ജെ . എന്ന ആൾക്ക് നൽകിയ 
ഡിപ്ളോമ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടു പോ യിരി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരു വ ന ന്തപുരം- 40 
എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ 
ഒരു മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


- (2 ) 


നമ്പർ റ്റി. എക്സ് 


. 4/ 155/ 2011. 


2011 ജനുവരി 14 . 


പരീക്ഷാ കമ്മീഷണറുടെ കാര്യാലയം, 
പരീക്ഷാഭവൻ, 
പൂജപ്പുര, തിരുവനന്തപുരം. 


( ഒപ്പ്) 
സെക്രട്ടറി. 


സാങ്കേ തിക പരീക്ഷാ കൺ കോ ളർ 2004 ഏപിൽ 
മാസത്തിൽ നട ത്തിയ ഇൻഫർമേഷൻ ടെക്നോളജി 
ഡിപ്ളോമ പരീക്ഷയിൽ പുറാപ്പുഴ സർക്കാർ പോളിടെക്നിക്ക് 


4th JAN . 2011 ). 


EDUCATION DEPARTMENT 


കോളേജിൽ നിന്നും 81260008 രജിസ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശീ മാൻ ബിബിൻ പി . ദാസ് എന്ന ആൾക്ക് 
നൽകിയ ഡിപ്ളോമ സർട്ടി ഫി ക്കറ്റ് നഷ്ട പ്പെ ട്ടു 

പോ യിരി ക്കു ന്നു . ആർക്കെ ങ്കി ലും ഈ സർട്ടി ഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ 
താൽപ്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ 
ഒരു മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


- ( 3 ) 


നമ്പർ റ്റി . എക്സ് 


. 4/ 192 / 2011. 


2011 ജനുവരി 15. 


സാങ്കേ തിക പരീക്ഷാ കൺ ട്രോ ളർ 2002 ഏപിൽ 
മാസത്തിൽ നട ത്തിയ ഇലക് ടിക്കൽ എഞ്ചിനീയറിംഗ് 
ഡിപ്ളോമാ പരീക്ഷയിൽ ആലപ്പുഴ കാർമ്മൽ പോളിടെക്നിക്ക് 
കോളേജിൽ നിന്നും 99 2 682 ര ജി സ്റ്റർ നമ്പർ പ്രകാരം 
പാസ്സായ ശീമാൻ ചന്ദ്രബാബു എന്ന ആൾക്ക് നൽകിയ 
ഡിപ്ളോമ സർട്ടിഫിക്കറ്റ് നഷ്ട പ്പെട്ടുപോയിരി ക്കു ന്നു . 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, തിരു വ ന ന്തപുരം- 40 
എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ട്എങ്കിൽ ഈ പരസ്യ തീയതി മുതൽ 
ഒരു മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


Intending tenderers may submit their tenders to the 
undersigned in their own papers with their envelope 
superscribed as “ Ornamental Fish breeding and rearing unit and 
related accessories to PTC ” . The last date and time of receiving 
tenders will be on 8 - 2 - 2011 at 12 Noon and same will be 
opened at 3 p .m . on the same day. The tenders duly filled up 
and signed by the tenderer along with an agreement in Kerala 
Stamp Paper worth - 50 and an EMD worth S 1, 000 to be 
submitted to the Principal, GRFTVHSS, Azheekal . EMD 
can be submitted by way of Demand Draft in favour of the 
Principal payable at Kannur. The successful tenderer should 
deposit a sum equivalent to 5 % of the value of contract as 
security deposit . 

The undersigned reserves all the right to accept or reject 
in tenders without assigning any reasons thereof. Belated 
tenders will not be considered . More details can be had from 
this office during working hours. 

അ ഴീക്കൽ ഗവൺമെന്റ് ഫിഷറീസ് ടെക്നിക്കൽ 
വൊക്കേഷണൽ ഹയർ സെക്കന്ററി സ്കൂളിലെ പ്രൊഡക്ഷൻ- കം 

ട്രെയിനിംഗ് സെന്ററിലേക്ക് അലങ്കാര മത്സ്യകൃഷിക്കാവശ്യമായ 
ബീഡിംഗ് യൂണിറ്റും ( ഷഡ്) മറ്റ് അ നു ബന്ധ 
സജ്ജീകരണങ്ങളും ചെയ്തു തരു വാൻ താൽപ്പര്യമുള്ള 
അംഗീകൃത വിതരണക്കാരിൽ നിന്നും സീൽ ചെയ്ത 
ടെണ്ടറുകൾ ക്ഷണിക്കുന്നു. 

ടെണ്ടർ ഫോറത്തിന്റെ വില - - 400 ( നികുതികൾ പുറമെ). 

ടെണ്ടറിനോടൊപ്പം - 50 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക 
ഉടമ്പടി ഒപ്പിട്ട് നൽകേണ്ടതും നിരതദ്രവ്യം - 1,000 സ്കൂൾ 
പ്രിൻസിപ്പാളിന്റെ പേരിൽ കണ്ണൂരിൽ മാറാവുന്ന ഡ്രാഫ്റ്റായി 
നൽകേണ്ടതുമാണ്. ടെണ്ടർ ഫോറം 7 - 2 - 2011 വരെ സ്കൂൾ 
ഓഫീസിൽ നിന്നും പ്രവർത്തി സമയങ്ങളിൽ വിതരണം 
ചെയ്യുന്നതാണ്. പൂരിപ്പിച്ച ടെണ്ടറുകൾ സ്വീകരിക്കുന്ന 
അവസാന തീയതി 8 - 2 - 2011 പകൽ 12 മണി. ടെണ്ടറുകൾ 
തുറക്കുന്ന സമയം 8 - 2 - 2011, 3 മണി. കരാർ ലഭിക്കുന്ന വ്യക്തി 
അന്തിമ ഉടമ്പടിയോടൊപ്പം അടങ്കൽതുകയുടെ5 % സെക്യൂരിറ്റി 
ഡെപ്പോസിറ്റായി കെട്ടിവയ്ക്കേണ്ടതാണ്. 

- ടെണ്ടർ നിരസിക്കുവാനോ സ്വീകരിക്കുവാനോ ഉള്ള 
അധികാരംസ്കൂൾ പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. കൂടുതൽ 
വിവരങ്ങൾ പ്രവർത്തി ദിവസങ്ങളിൽ 10 മണി മുതൽ 5 മണി 
വരെ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 


സാങ്കേതിക പരീക്ഷാ വിഭാഗം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ജോയിന്റ് കൺട്രോളർ. 


TENDER NOTICE 
No. VHSE/ 1/ 2011 . 

7th January 2011 . 
Sealed tenders are invited for providing low cost shed 
and Ornamental Fish breeding and rearing unit and related 
accessories to Production - cum - Training Centre attached to 
GRFTVHSS , Azheekal. 


Cost of tender form -- - 400 + VAT. 


Last date of issue of tender form — 7 -2 -2011. 


G. R . F . T . V . H . S . S ., 
Azheekal, Kannur. 


(Sd.) 
Principal. 


